© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 319 





KOZHIKODE DISTRICT 
Vadakara Taluk 


() 


റഫ്‌. ജെ2-4575/2020. 2020 ഒക്ടോബര്‍ 1. 


വടകര താലൂക്കില്‍ ഏറാമല വില്ലേജില്‍ ഓര്‍ക്കാട്ടേരി 
ദേശത്ത്‌ രാജു അട്ടക്കുളത്ത്‌ കുനിയില്‍, അട്ടക്കുളത്ത്‌ കുനിയില്‍ 
ഹാഈസ്‌ ഓര്‍ക്കാട്ടേരി പി. ഒ., പിന്‍-ഒെ 501 എന്നയാള്‍ 10-8-2018-0ഠ 
തീയതി മരണപ്പെട്ടു പോയെന്നും പരേതന്റെ അവകാശങ്ങള്‍ 
വാങ്ങിക്കാന്‍ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്നും 
കാണിച്ചുകൊണ്ട്‌ ഷൈനി സമര്‍പ്പിച്ച അപേക്ഷയില്‍ ഏറാമല 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 


പേരെഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ കണ്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷൈനി, എം. പി. ഭാര്യ 37 

2 വിസ്മയ്‌ എസ്‌. രാജ്‌ മകന്‍ 16 

3 ഇവ എസ്‌. രാജ്‌ മകള്‍ 4 


മേല്‍ ചേര്‍ത്തവരെ മഠ്രതം കാണിച്ചുകൊണ്ട്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം കേരള 
ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 ദിവസത്തിനുള്ളില്‍ 
വടകര തഹശിീല്‍ദാരെ നേരില്‍കണ്ട്‌ ബോധിപ്പിക്കേ 
ണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(2) 


റഫ്‌. ജെ2-5229/2020. 2020 ഒക്ടോബര്‍ 24. 


വടകര താലൂക്കില്‍ നാദാപുരം വില്ലേജില്‍ നാദാപുരം 
ദേശത്ത്‌ ഭാസ്‌കരന്‍, കെ. പി., കൊള്ള്ളേന്റെവിട വീട്‌, 
നാദാപൂരം പി. ഒ. എന്നയാള്‍ 3-7-2007-ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങള്‍ 
വാങ്ങിക്കാന്‍ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്നും 
കാണിച്ചുകൊണ്ട്‌ മകന്‍ സുഭാഷ്‌ സമര്‍പ്പിച്ച അപേക്ഷയില്‍ 
നാദാപുരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


നടത്തിയതില്‍ താഴെ പേരെഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ 


കണ്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 AIO} ഭാര്യ 59 
2 സൂബിജ മകള്‍ 40 
3 സുഭാഷ്‌ മകന്‍ 38 
4 സൂബിന മകള്‍ 35 


Gaz. No. 2/2021/DTP (CLR). 


മേല്‍ ചേര്‍ത്തവരെ മാഠ്രതം കാണിച്ചുകൊണ്ട്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെജ്കില്‍ ആയത്‌ ഈ പരസ്യം കേരള 
ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 ദിവസത്തിനുള്ളില്‍ 
വടകര തഹശീല്‍ദാരെ നേരില്‍കണ്ട്‌ ബോധിപ്പിക്കേ 
ണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(3) 


റഫ്‌. ജെ-6785/2020. 2020 ഡിസംബര്‍ 2. 


വടകര താലൂക്കില്‍ കോട്ടപ്പള്ളി 


ദേശത്ത്‌ പ്രഭാകരന്‍, മഠത്തില്‍ പൊയില്‍ 


വില്ലേജില്‍ 
ചെമ്മരത്തൂര്‍ 
സൌഈപര്‍ണ്ണിക ഹൌസ്‌, വള്ളൂര്‍മ്മല്‍, ചെമ്മരത്തൂര്‍ പി. ഒ.., 
കോട്ടപ്പള്ളി എന്നയാള്‍ 28-10-2020-ാ൦ തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങള്‍ വാങ്ങിക്കാന്‍ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്നും കാണിച്ചു 
കൊണ്ട്‌ മകന്‍ സൌഭീഷ്‌ സമര്‍പ്പിച്ച അപേക്ഷയില്‍ കോട്ടപ്പള്ളി 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 


പേരെഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ കണ്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശ്രീമണി, വി. കെ. ഭാര്യ 58 

2 സൌമ്യ, വി. മകള്‍ 37 

3 സൌഈഭീഷ്‌, പി. മകന്‍ 35 


മേല്‍ ചേര്‍ത്തവരെ മാഠ്രതം കാണിച്ചുകൊണ്ട്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെജ്കില്‍ ആയത്‌ ഈ പരസ്യം കേരള 
ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 ദിവസത്തിനുള്ളില്‍ 
വടകര തഹശീല്‍ദാരെ നേരില്‍കണ്ട്‌ ബോധിപ്പിക്കേ 
ണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(4) 


Oo. 0822-6848 /2020. 2020 ഡിസംബര്‍ 14. 


വടകര താലൂക്കില്‍ നരിപ്പറ്റ വില്ലേജില്‍ തിനൂര്‍ ദേശത്ത്‌ 
വാസു നമ്പീശന്‍, വി.., കൊന്നമ്റ്റ ഹാസ്‌, തിനൂര്‍ പി. B., 
കക്കട്ട്‌ എന്നയാള്‍ 29-6-2010-ാം തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങള്‍ വാങ്ങിക്കാന്‍ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്നും കാണിച്ചു 
കൊണ്ട്‌ മകന്‍ ശശികുമാര്‍ സമര്‍പ്പിച്ച അപേക്ഷയില്‍ നരിപ്പറ്റ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 


പേരെഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ കണ്ടിരിക്കുന്നു. 


320 


KERALA GAZETTE 


[Parr IT 





ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പാര്‍വൃതി അമ്മ ഭാര്യ 84 
2 നാരായണന്‍ മകന്‍ 61 
3 ഇന്ദിര മകള്‍ 58 
4 ശശികുമാര്‍ മകന്‍ 54 
5 ശൈലജ മകള്‍ 52 


മേല്‍ ചേര്‍ത്തവരെ മഠ്രതം കാണിച്ചുകൊണ്ട്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം കേരള 
ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 ദിവസത്തിനുള്ളില്‍ 
വടകര തഹശിീല്‍ദാരെ നേരില്‍കണ്ട്‌ ബോധിപ്പിക്കേ 
ണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


റഫ്‌. ജെ2-5239/2020. 2020 ഡിസംബര്‍ 14. 


വടകര താലൂക്കില്‍ കുന്നുമ്മല്‍ വില്ലേജില്‍ കുന്നുമ്മല്‍ 
ദേശത്ത്‌ ഗോപാലന്‍ നമ്പ്യാര്‍, ടി. വി., തൂണേരി വീട്ടില്‍, 
വട്ടോളി പി. ഒ., കുന്നുമ്മല്‍ എന്നയാള്‍ 21-8-2019-ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങള്‍ വാങ്ങിക്കാന്‍ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുമുണ്ടെന്നും 
കാണിച്ചുകൊണ്ട്‌ മകന്‍ പ്രിയേഷ്‌ സമര്‍പ്പിച്ച അപേക്ഷയില്‍ 
കുന്നുമ്മല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


നടത്തിയതില്‍ താഴെ പേരെഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ 


കണ്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദേവി അമ്മ ഭാര്യ 68 
2 പ്രീത മകള്‍ 47 
3 പ്രിയേഷ്‌ മകന്‍ 45 
4 പ്രിയ മകള്‍ 45 


മേല്‍ ചേര്‍ത്തവരെ മഠ്രതം കാണിച്ചുകൊണ്ട്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം കേരള 
ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 ദിവസത്തിനുള്ളില്‍ 
വടകര തഹശീല്‍ദാരെ നേരില്‍ കണ്ട്‌ ബോധിപ്പിക്കേണ്ട 
താണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


220 


(6) 


റഫ്‌. ജെൊ-4573/2020. 2020 ഒക്ടോബര്‍ 12. 


വടകര താലൂക്കില്‍ ഒഞ്ചിയം വില്ലേജില്‍ ഈരാളുങ്കല്‍ 
ദേശത്ത്‌ സുഹറ, എന്‍., റംഷിഗര്‍, മടപ്പള്ളി കോളേജ്‌ വില്ലേജ്‌ 
എന്നവര്‍ 8-8-2020-ാം തീയതി മരണപ്പെട്ടു പോയെന്നും 
പരേതയുടെ അവകാശങ്ങള്‍ വാങ്ങിക്കാന്‍ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട്‌ മകള്‍ 
റഷ്‌ മിന സമര്‍പ്പിച്ച അപേക്ഷയില്‍ ഒഞ്ചിയം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയതില്‍ 


അന്വേഷണം താഴെ 


പേരെഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ കണ്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മഹമൂദ്‌, എന്‍. ഭര്‍ത്താവ്‌ 74 

2 റസീന, എന്‍. മകള്‍ 47 

4 മെഹറുന്നിസ, എന്‍. ി 45 

3 ഹസീന, എന്‍. PA 40 

5 റഷ്‌ മിന, എന്‍. എം. i 35 

6 അബ്ദൂള്‍ റഷീദ്‌, എന്‍. മകന്‍ 28 


മേല്‍ ചേര്‍ത്തവരെ മാഠ്രതം കാണിച്ചുകൊണ്ട്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെജ്കില്‍ ആയത്‌ ഈ പരസ്യം കേരള 
ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 ദിവസത്തിനുള്ളില്‍ 
വടകര തഹശീല്‍ദാരെ നേരില്‍കണ്ട്‌ ബോധിപ്പിക്കേണ്ട 
താണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന അപേ 


ക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(പ്പ്‌) 


വടകര. തഹശിീല്‍ദാര്‍. 


Quilandy Taluk 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ ജിദ3-7861/2020. 2020 ഡിസംബര്‍ 4. 


27-8-2019-ാം൦ തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 35-ല്‍ 
(വാല്യം "111, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 7923-ല്‍ ക്രമ നമ്പര്‍ 15 ആയി 
പ്രസിദ്ധീകരിച്ചു മേല്‍ നമ്പര്‍ പരസൃത്തില്‍ മരണതീയതി 
എന്നും 
നാരായണന്‍” എന്നത്‌ “ദേവകി "0//0 നാരായണന്‍” എന്നുംകൂടി 


“13-12-2017” എന്നത്‌ “3-12-2017്‌ “ദേവകി 1/0 


തിരുത്തി വായിക്കേണ്ടതാണ്‌. 
താലൂക്കാഫീസ്‌, (@aj) 


കൊയിലാണ്ടി. തഹശീല്‍ദാര്‍. 


